PART IV 
Private Advertisements and Miscellaneous 

Notifications 


തലശ്ശേരി നഗരസഭ 


മാപനം 


നമ്പർ ആർ6 - 24405 / 08. 


2009 ഒക്ടോബർ 5. 


(1994 - ലെ കേരള നഗരസഭാ ആക്ടിലെ 232 വകുപ്പ് പ്രകാരം ) 

നഗരസഭ ആക്ടിലെ 231 വകുപ്പുപ്രകാരം 6 - 6 - 2009 - ലെ 
33 -ാം നമ്പർ കൗൺസിൽ തീരു മാ ന പ്രകാരം നിലവിൽ 
ന ഗ ര സഭ യു ടെ അ നു മതി വാങ്ങാതെ ന ഗ ര സഭാ 
അതിർത്തിയിൽ വളരെയധികം പരസ്യങ്ങൾ സ്ഥാപിക്കുന്നതായി 
ശദ്ധ യിൽപ്പെട്ട തി നാൽ നഗര സഭാ അതിർത്തി യിലുള്ള 
സ്വകാര്യ സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പരസ്യങ്ങളും 
പരസ്യ ബോർഡുകളും സ്ഥാപിക്കുന്ന സ്ഥലത്തിന് 1- 4- 2009 
മുതൽ പുതു തായി നികുതി ചുമ ത്തു ന്ന തി നെ തിര 
ആക്ഷേ പ ങ്ങ ളും അഭിപ്രായങ്ങളും ക്ഷണിച്ച തിൽ ലഭിച്ച 
പരാതിയിൽ കഴമ്പില്ലാത്തതിനാൽ 1- 4 - 2009 മുതൽ നഗരസഭാ 
അതിർത്തി ക ളിൽ പൊതു സ്ഥ ല ങ്ങ ളി ലും സ്വകാര്യ 
സ്ഥലങ്ങളിലും കെട്ടിടങ്ങളുടെമുകളിലെ സ്ഥലങ്ങളിൽ നിന്നും 
തറ നികുതി പിരിക്കുന്നതിന് 26 - 9 - 2009 - ലെ 41 -ാം നമ്പർ 
കൗൺസിൽ തീരുമാനിച്ചതിനാൽ നിലവിൽ നഗരാതിർത്തിയിൽ 
സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പര സ്യ ങ്ങ ളു ടേയും ഉടമകൾ ഈ 
പരസ്യം പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം താഴെ പറയും 
പ്രകാരം ആവശ്യമായ രേഖകൾ ഹാജരാക്കി നികുതി ഒടുക്കേ 
ണ്ടതാണ്. യഥാകാലം രേഖ ഹാജരാക്കി നികുതി ഒടുക്കാത്ത 
പക്ഷം നഗരസഭ മറ്റൊരു ഉത്തരവ് കൂടാതെ അനധികൃതമായി 


4. 11 മീ .2 മുതൽ 20 മീ .2 വരെ- 5 , 000 രൂപ 

- പ്രതിവർഷം 


5. 21 മീ .2 മുതൽ 50 മീ . വരെ - 10 , 000 രൂപ 

- പ്രതിവർഷം 
( ബി) മേൽ സ്ഥലങ്ങളിൽ ദീപാ ല ങ്കാ രമുള്ള പരസ്യ 

ബോർഡു കൾ കെട്ടിട ത്തിന് മുക ളി ലു ള്ള 
ബോർഡുകൾ 
1, 1 മീ .2 മുതൽ 3 മീ .2 വരെ - 1, 000 രൂപ 

- പ്രതിവർഷം 
2. 4 മീ .2 മുതൽ 5 മീ .2 വരെ - 1, 500 രൂപ 

- പ്രതിവർഷം 


3. 6 മീ .2 മുതൽ 10 മീ .2 വരെ - 3 ,500 രൂപ 

- പ്രതിവർഷം 
4, 11 മീ .2 മുതൽ 20 മീ . വരെ 5, 000 രൂപ 

പ്രതിവർഷം 


സ്ഥാപിച്ച് പരസ്യങ്ങൾ നീക്കം ചെയ്യുന്നതും ആയതിന് 
വരുന്ന ചിലവ് പരസ്യക്കാരിൽ നിന്നും ഈടാക്കുന്നതും അന 
ധികൃതമായി പരസ്യബോർഡ് സ്ഥാപിച്ചതിനെതിരെ നിയമാനു 
സൃത നടപടികൾ സ്വീകരിക്കുന്നതുമാണെന്ന് എല്ലാ പൊതുജന 
ങ്ങളേയും അറിയിക്കുന്നു . 

- ടി പരസ്യം നഗരസഭാതിർത്തിയിൽ അനധികൃതമായി 
പരസ്യബോർഡുകൾ സ്ഥാപിക്കുന്നതിന് തറ വാടക ഈടാക്കു 
ന്നതിന് മാത്രമാണ് പരസ്യ നികുതി ഈടാക്കുന്നതിന് മാത്രം 
കരാർ പ്രകാരം പ്രത്യേകം അനുവദിച്ചിട്ടുള്ളതാണ്. 

- പരസ്യം സ്ഥാപിക്കുന്ന സ്ഥല ത്തിന് നികുതി 
ചുമത്തുന്നത് സംബന്ധിച്ച പട്ടിക : 
I, തലശ്ശേരി നഗരസഭയിൽപ്പെടുന്ന നാഷണൽ ഹൈവേയിൽ 
( എ ) ധർമ്മടം പാലം മുതൽ പെട്ടി പാലം വരെയുള്ള 

റോഡ രികിൽ സ്ഥാപിക്കുന്ന പരസ്യ ബോർഡു 
കൾക്കുള്ള തറ നികുതതി. 
1. 1 മീ .2 മുതൽ 3 മീ .2 വരെ - 1, 000 രൂപ 

പ്രതിവർഷം 
2, 4 മീ .2 മുതൽ 5 മീ .2 വരെ - 2 , 000 രൂപ 

പ്രതിവർഷം 
6 മീ .2 മുതൽ 10 മീ .2 വരെ 5, 000 രൂപ 

പ്രതിവർഷം 
4. 11 മീ .2 മുതൽ 20 മീ .2 വരെ- 8,000 രൂപ 

പ്രതിവർഷം 
5. 21 മീ .2 മുതൽ 50 മീ .2 വരെ- 15,000 രൂപ 

- പ്രതിവർഷം 
( ബി ) മേൽ സ്ഥലങ്ങളിൽ ദീപാ ല ങ്കാ രമുള്ള പരസ്യ 

ബോർഡുകൾ, കെട്ടിടത്തിന്മുകളിലുള്ള ബോർഡുകൾ 
1. 1 മീ .2 മുതൽ 3 മീ .2 വരെ - 2 , 000 രൂപ 

പ്രതിവർഷം 


5. 21 മീ .2 മുതൽ 50 മീ . വരെ - 10 , 000 രൂപ 

പ്രതിവർഷം 


തലശ്ശേരി നഗരസഭ. 


സെക്രട്ടറി. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ സി3 - 5220 / 2006 - 1. 


2009 നവംബർ 20. 


2, 4 മീ .2 മുതൽ 5 മീ .2 വരെ - 3 ,000 രൂപ 

- പ്രതിവർഷം 


3. 6 മീ .2 മുതൽ 10 മീ .2 വരെ - 7 ,000 രൂപ 

പ്രതിവർഷം 


4. 11 മീ .2 മുതൽ 2 0 മീ .2 വരെ - 10 , 000 രൂപ 

പ്രതിവർഷം 
5. 21 മീ .2 മുതൽ 50 മീ .2 വരെ 20, 000 രൂപ 

പ്രതിവർഷം 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4948 /RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാസർഗോഡ് താലൂക്ക്, അരിക്കാടി 
വില്ലേജ് അരിക്കാടി മുഹിയദ്ദീൻ മോസ്ക് വക 815 /1955 -ാം 
ആധാരപ്രകാരം R .S . 177 / 2 - ൽപ്പെട്ട 34 സെന്റ് വസ്തുവും 
കാസർഗോഡ് താലൂക്ക് അ രി ക്കാടി വില്ലേ ജിൽ പ്പെട്ട 
ശ്രീ . എ . നാരാ യ ണ ദേ വ പൂ ജാ ത്യക്ക് അ വ കാ ശ പ്പെട്ട 
R . S . 83 / 4 - ൽപ്പെട്ട 14 സെന്റ് വസ്ത വു മായി ഒത്തു മാറ്റം 
നട ത്തുന്ന തി നായി വഖഫ് സെക്രട്ടറി ബോർഡിന്റെ 
അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

മേൽ വിവരിച്ചിട്ടുള്ള വസ്തുക്കൾ പരസ്പരം ഒത്തുമാറ്റം 
നടത്തുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ 
അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് 15 ദിവസത്തിനുള്ളിൽ 
ചീഫ് എക് സി ക്യൂ ട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ്, വി . ഐ . പി . റോഡ്, കലൂർ പി . ഒ., 
കൊച്ചി-682 017 എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേ 
ണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേ 
പങ്ങളോ അഭിപ്രായങ്ങളോ യാതൊരു കാരണവശാലും പരിഗണി 
ക്കുന്നതല്ലെന്നുള്ള വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


II. തല ശ്ശേരി നഗ ര സ ഭ യിൽ പ്പെ ടുന്ന മറ്റ് ഭാഗ ങ്ങ ളിൽ 

സ്ഥാപിക്കുന്ന പരസ്യ ബോർഡുകൾ 
( എ ) തറ നികുതി 
- 1. 1 മീ .2 മുതൽ 3 മീ .2 വരെ 500 രൂപ 

പ്രതിവർഷം 
- 2. 4 മീ.2 മുതൽ 5 മീ .2 വരെ - 1,000 രൂ പ 

പ്രതിവർഷം 
3. 6 മീ .2 മുതൽ 10 മീ . വരെ- 3,000 രൂപ 

പ്രതിവർഷം 


കലൂർ, 
കൊച്ചി- 682 017. 


( ഒപ്പ്) 
- ചീഫ് എക്സിക്യൂട്ടീവ് 

ഓഫീസർ. 


